Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KLITV( N )/12/2009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
- വാല്യം 55 


21st September 2010 
2010 സെപ്റ്റംബർ 21 
30th Bhadra 1932 

1932 ഭാദം 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പര് 


PART III 
Stores Purchase 


Ground Water Department 

ദർഘാസം പരസ്യം 


(നമ്പർ 11 /2010 - 11] 


നമ്പർ ഡി , ജി . ററി./77, 2007, 2010 ആഗസ്റ റ് 28 . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ(വ് വകുപ്പ 
ത ശ®ശുർ ജില്ലം "ആഫീസർ തൃശ്ശൂ 4 ജില്ലാ 
ഒാഫീസിലേക്ക് 140 mm PVC Pipe (6g|cm ") (ISI) 
33 ) Mtv , വീരണം ചെയ്യുന്നതിനായി പ്രശസ്തനായ 
നിർമ്മാതാക്കൾ | ഡീലർ | സംഗീത വിതരണക്കാർ 
എന്നിവരിൽ നിന്നും മൽസരാടിസ്ഥാനത്തിലുള 
മുവച്ച ദർഘാസുകൾ കാണിച്ചുകൊളളുന്നു . 


ഒരു മണിക്കുരുമുമ്പായി ലഭിക്കേണ്ടതാകുന്നു . മാനസിച്ചു . 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . മുദ്രവച്ച ദർഘാസുകൾ ശam 
ദിവസം വൈകുന്നേരം 3 മണിക്ക് സന്നിഹിതരായ 
ദർഘാസുകാരുടെയോ അവരുടെ അംഗീകത ( പ്രതിനിധി 
കളുടെയും സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ടുന്നതാണ്, ചെക്കുകൾ , പോസ്റ്റൽ സ്റ്റാമ്പുകൾ , 
ബാങ്ക് ഡാഫ്ററുകൾ , മണിയോർഡറുകൾ മുതലായവ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല . 
ദർഘാസം ഫോറങ്ങൾ വി , പി , പി , ആയി ആയയ 
ന്നതല്ല . . 


നിരതഭവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സ ൽ- രൂപ 400 - വാററ് . 
പകർപ്പ്_ രൂപ 200 --- വാററ് . 


ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 23- 9-2010 ന 
10 മണിക്ക് തുടങ്ങി 28 - 9-2010- ന് ഉച്ചയ്ക്ക 
1 മ ണിം അവസാനിപ്പിക്കുന്നതാണ്. ഓരോ ദർഘാ 
സി നാടൊപ്പവും നൂറു രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
ഒരു പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാകുന്നു . 
കരളത്തിന് പുറത്തുളള കമ്പനികൾക്കും മുപ്പതം 
നൽകുന്നതിലേക്ക് നഗറി ഇരുപത്ത യഞ്ചു രൂപ മണി 
ഓർഡറായി ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം 
നൽdണ്ടതാണ്. ഇതിൽ ഇരുപത്തിയ ഞ്ച് തുപ 
പോസ്ററൽ ചാർജജം ആകുന്നു . ദർഘാസുകൾ 
യാതൊരു കാരണവും കൂടാതെ റ8°3ാം വാനുളള 
അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസ സംബന്ധമായ എല്ലാ നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കായി 
അടച്ച " ( തിരിച്ച് നൽകുന്ന തല്ല ) രേഖാമൂലം ആവശ്യ 
പ്പെട്ടാൽ ജലവകുപ്പ്തശ്ശൂർ ജില്ലാ ആഫീസറുടെ 
പൂങ്കുന്നത്തുമല്ല ഒാഫീസിൽനിന്നും ഫാറം ലഭിക്കു 
ന്നതാണ്, ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുളളതല്ല . പൂരിപ്പിച്ച് അസ്സൽ ദർഘാസ 
ഫോറങ്ങൾ (പ്രത്യേകം കവറുകളിലാക്കി മുൻചെയ്ത 
ഓരോ കവറിലും ദർഘാസ് നമ്പരും ഏതു 
വകകൾ കുരുന്നാണെന്നും രേഖപ്പെടുത്തി. ജില്ലാ 
ആഫീസർ, ഭൂജല വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ ., തശ്ശൂ ർ- 680 002 എന്ന 
വിലാസത്തിൽ 2010 സെപ്ററംബർമാസം 28-ാം തീയതി 


- ജില്ലാ ആഫീസ്, 
സീതാറാം മീൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., ത്യശ്ശൂർ, 


ജില്ലാ ആഫീസർ, 


